Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg. No. രജി. നമ്പർ 
KL / TV( N ) /12/ 2009 -2011 


OVBONMU 





സാ 


VENT OF 


OF KER 


- 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


15th December 2009 
2009 ഡിസംബർ 15 
24th Agrahayana 1931 
1931 അഗ്രഹായനം 24 


49 


വാല്യം 54 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


( 2 ) 


( 3 ) 


2 , 900 


2 പെരി അ മ്മല ബനാന നഴ് സ റി യിൽ 

ടോയ്ലറ്റ് നിർമ്മാണം- രൂപ 1,15,000 
3 പെരി അ മ്മ ല ബ നാ ന നഴ് സ റി യിൽ 

ജലസേചന സൗകര്യം വിപുലീകരിക്കുക - 
രൂപ 2,98,900 


7 ,500 


നമ്പർ എ . ഇ (3 ) 933 / 2003. 

2009 നവംബർ 30 . 
-- കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ( കൃ ഷി ) , താഴെപ്പറയുന്ന 
ജോലി കൾക്ക് നിശ്ചിത യോഗ്യ ത യുള്ള അംഗീക ത 
കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
മുദ്രവച്ച കവറുക ളിൽ ക്ഷണിച്ചു കൊള്ളുന്നു . കവറിന്റെ 
പുറത്ത് പ്രവർത്തിയുടെ പേരെഴുതിയിരിക്കേ ണ്ട താ ണ് . 
ദർഘാസുകൾ 24 - 12 - 2009 വൈകുന്നേരം 3 മണിവരെ ഈ 
ആഫീസിൽ സ്വീക രിക്കു ന്നതും അന്നേദിവസം 3 . 30 - ന് 
ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം അധികാര 
പ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
തുമാണ്. പ്രസ്തുത ദിവസം ഏതെങ്കിലും കാരണവശാൽ 
അവധി ദിവസമായാൽ അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽ 
പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതും തുറക്കുന്നതുമാണ്. 


ടെണ്ടർ ഫോറത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
രൂപ 1,500 + വി . നി ., കമനമ്പർ 2 - ന് രൂപ 400 + വി . നി .. 
ക്രമ നമ്പർ 3 - ന് രൂപ 600 + വി . നി . 

പണി തീർക്കുന്നതിന്റെ കാലാവധി - ക്രമ നമ്പർ 1- ന് 
3 മാസം, കമ ന മ്പർ 2 - ന് 1 മാസം, കമ ന മ്പർ 3 - ന് 
2 മാസം. 

-- ദർഘാസ് പ്രമാണം തിരുവനന്തപുരത്തുള്ള അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ (കൃഷി), കാര്യാലയത്തിൽ 
നിന്നും ദർഘാസ് ദിവസം 1 മണിവരെയും ലഭിക്കുന്നതാണ്. 
ദർഘാസ് പമാ ണ ങ്ങൾ ആവശ്യ പ്പെട്ടുകൊണ്ട് അപേക്ഷ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത തുക വിൽപ്പന നികുതിയടക്കം 
ഈ ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 
ദർഘാസ് പമാ ണ ത്തിന്റെ അധിക പകർപ്പിന് വിൽപ്പന 
നികു തി യ ടക്കം പ്രത്യേക വില അട യ് ക്കേ ണ്ട താ ണ് . 
ദർഘാസ് പ്രതികയുടെ വില യാതൊരു കാരണവശാലും 
മടക്കി കൊടുക്കുന്നതല്ല. 


കമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 

- ( 2 ) 


നിര തദവ്യം 
രൂപ് 


( 3 ) 


പരി അ മ്മ ല ബനാന നഴ് സ റി യിൽ 
ജലസേചന സൗകര്യം ഏർപ്പെടുത്തുക 
രൂപ 8,65,000 


21, 600 


Gaz . No.49/2009 /DTP (Agriculture ). 


162 


KERALA GAZETTE 


[PART III 


ദർ ഘാസ് പ്രതികളെ അംഗീകൃത കരാറുകാർക്ക് നിശ്ചിത തുക വിൽപ്പന നികുതിയടക്കം ഈ ആഫീസിൽ 
മാത്രം ലഭിക്കുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രമാണ 
തുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), ത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കി കൊടുക്കുന്നതല്ല . 
തിരുവനന്തപുരം എന്ന പേരിൽ അടച്ച് നിശ്ചിത തുകയുടെ ദർ ഘാസ് പ്രമാണം അംഗീകൃത കമ്പനി/ ഏജന്റു മാർക്ക് 
ബാങ്ക് ഡാറ്റ് നിര തദ വ്യ മായി ദർഘാസിനോടൊപ്പം - മാത്രം നൽകുന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത 
സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്തതും തുമാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), 
താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. തിരുവനന്തപുരം എന്ന പേരിൽ അടച്ച് നിശ്ചിത തുകയുടെ 
ദർഘാസിനോടൊപ്പം പ്രിലിമിനറി എഗ്രിമെന്റ് അമ്പതു രൂപ 

- ബാങ്ക് ഡാഫ് റ്റ് നിരതദ വ്യ മായി ദർ ഘാ സി നൊപ്പം 
മുദ്രപ്പത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ സമർപ്പിക്കേണ്ടതാണ്. 

സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്തതും 
പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസിനെ സംബന്ധിക്കുന്ന താമ സിച്ച് ലഭിക്കുന്ന തു മായ ദർഘാസുകൾ നിര സിക്കു 
എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 

ന്നതാണ്. ദർഘാസിനൊപ്പം അമ്പതു രൂപ മുദ്രപ്പത്രത്തിൽ 

പ്രിലിമിനറി എഗ്രിമെന്റ് നിശ്ചിത ഫോറത്തിൽ സമർപ്പിക്കേ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- ( ഒപ്പ്) 

ണ്ടതാണ്. കൃഷി വകുപ്പിലെ ദർഘാസിനെ സംബന്ധിക്കുന്ന 
എഞ്ചിനീയറുടെ 

അസിസ്റ്റന്റ് 

എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
കാര്യാലയം, (കൃഷി) പെരുന്താന്നി, എക്സിക്യൂട്ടീവ് 
തിരുവനന്തപുരം. 

എഞ്ചിനീയർ. (കൃഷി). അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ദർഘാസ് പരസ്യം 

(കൃഷി), വെള്ളായണി, 

എഞ്ചിനീയർ. 
തിരുവനന്തപുരം. 


നമ്പർ എ . ഇ . 667 /2009. 


2009 നവംബർ 30. 


ദർഘാസ് ക്വട്ടേഷൻ പരസ്യം 


നമ്പർ ഡി . എ .എഫ് . ബി . 188/ 2009 . 


| 2009 നവംബർ 23 . 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ ( കൃ ഷി ), തിരു വ ന ന്ത പുരം താഴെപറയുന്ന 
കാർഷിക ഉപ ക ര ണ ങ്ങ ൾ വിത രണം ചെയ്യു ന്ന തിന് 
അംഗീകൃത കമ്പനി ക ളിൽനിന്നും/ ഏജന്റു മാ രിൽ നിന്നും 
മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 22 - 12- 2009 - ന് വൈകു 

ന്നേരം 3 മണിവരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതും 
അന്നേദിവസം 3.30- ന് ഹാജരുള്ള കമ്പനിക്കാരുടെയോ അവർ 
രേഖാമൂലം അധി കാ ര പ്പെടു ത്തുന്ന ഏജന്റു മാ രു ടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 
ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമായാൽ അടുത്ത 
പ്രവൃത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവ സ്ഥ യിലും 
സമയത്തുംദർഘാസുകൾ സ്വീകരിക്കുന്നതുംതുറക്കുന്നതുമാണ്. 


- പെരിങ്ങമ്മല ജില്ലാ കൃഷിത്തോട്ടത്തിലേക്ക് ഫാമിന്റെ 
വിവിധ ആ വ ശ്യ ങ്ങൾക്കായി ( മ ണ്ണ് - ജ ല സം രക്ഷണ് 
പ്രവർത്ത ന ങ്ങൾ, ബണ്ടു നിർമ്മിക്കൽ, ഭൂമി നിരപ്പാക്കൽ 
തുടങ്ങിയവ) ഉദ്ദേശം 200 മണിക്കൂർ JCBയുടെ സേവനം 
ലഭ്യ മാക്കിത്തരു വാ ൻ താൽ പ ര്യ മു ള്ള വ രിൽ നിന്നും 
ഫാം സൂപ്രണ്ട് ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നിബന്ധനകൾ 


സാധന സാമഗ്രികൾ 


കമ 
നമ്പർ 


നിര തദവ്യം 
രൂപ 


-- പെരി അ മ്മല ബനാന നഴ് സ റി യിൽ ക്വാട്ട് 
ജലസേചനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന 

പെപ്പും അനുബന്ധ സാമഗ്രികളും തുകയുടെ 
വിതരണം ചെയ്യുക 

- 10 % 
2 പ രി അ മ്മ ല ബ നാ ന നഴ്സറിയിൽ ക്വാട്ട് 
ജലസേചനം വിപുലീകരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന 

പൈപ്പും അനുബന്ധ സാമഗ്രികളും തുകയുടെ 
വിതരണം ചെയ്യുക 

- 1 % 


1. ദർഘാസ് ഫോറ ങ്ങ ൾ രൂപ 150 + VAT നിരക്കിൽ 
26 - 12 - 2009 വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
2. ദർഘാസ് സമർപ്പിക്കു ന്ന വർ നിശ്ചിത സ്ഥലത്ത് 

മേൽപ്പറഞ്ഞ സാമഗ്രികൾ സേവനങ്ങൾ ഓരോന്നിനും 
യൂണിറ്റ് അളവിന് ആവശ്യപ്പെടുന്ന തുക വ്യക്തമായി 
എഴുതിയിരിക്കണം. 
3. മുദ്ര വച്ച ദർഘാസുകൾ 28 - 12 - 2009 - ന് 11 മണിക്ക് 
മു ൻ പായി സൂപ ണ്ട്, ജില്ലാ കൃഷി തോട്ടം, 
പെരിങ്ങമ്മല എന്ന വിലാസത്തിൽ ലഭിച്ചിരിക്കേണ്ട 
താണ്. ദർഘാസ് ക വ റിനു മുകളിൽ ""JCB 
ദർഘാസ് 2009 - 10 എന്നെഴുതിയിരിക്കണം. 
4 . 28 - 12 - 2009 - ന് 11 മണിക്ക് ദർഘാസുകൾ തുറക്കു 

ന്നതും ഏറ്റവും കുറഞ്ഞ തുക രേഖപ്പെടുത്തിയിരിക്കു 
ന്നയാളുടെ പേർക്ക് താൽക്കാലികമായി ഉറപ്പിക്കുന്നതു 
മായിരിക്കും. 
5. താൽക്കാ ലി ക മാ യി ഉറ പ്പി ക്കുന്ന ദർഘാ സു കൾ 
| പിൻ സിപ്പൽ കൃഷി ഓഫീസറുടെ അ നു മ തിക്ക് 

വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 
6. ദർഘാസ് സ്ഥിര പ്പെടുത്തി ലഭിക്കുന്ന വ്യക്തി, 

ഫാം ഓഫീസിൽ നിന്നുള്ള നിർദ്ദേ ശ പ്രകാ രമുള്ള 
അളവിലും, സമ യ ത്തും , സ്ഥലത്തും മേൽപ്പറഞ്ഞ 
സാമഗ്രികൾ സേവനങ്ങൾ എത്തിക്കേണ്ടതാണ്. 


ദർ ഘാ സ് ഫോറത്തിന്റെ വില - ക മ ന മ്പർ 1 - ന് 
രൂപ 1500 + വി . നി ., ക്രമനമ്പർ 2 - ന് രൂപ 500 + വി . നി . 


സപ്ലെ കാലാവധി- 1 മാസം. 

ദർഘാസ് പ്രമാ ണം തിരു വ ന ന്ത പുരം അ സി സ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കാര്യാലയത്തിൽനിന്നും 
18 - 12 - 2009 മുതൽ ദർഘാസ്ദിവസം വരെ പകൽ 11 മണിക്കും 
1 മണിക്കും ഇടയിൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
ആ വ ശ്യ പ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സമർപ്പി ക്കേ ണ്ട തും 


15th DEC. 2009 ] 


AGRICULTURE DEPARTMENT 


163 


7. അ വി ചാ രി ത മായ കാര ണ ങ്ങ ളാൽ മേൽപ്പറഞ്ഞ 
ദർഘാസ് ദിവസം അവധി വന്നാൽ തൊട്ടുകുത്ത 
പ്രവൃത്തി ദിവസം ദർഘാസ് നടപടികൾ നടക്കുന്നതാ 

യിരിക്കും. 
8. കൂടാതെ മറ്റ് സർക്കാർ ദ ർ ഘാ സു കൾക്കു ള്ള 
എല്ലാ നിബ ന്ധ ന കളും ഈ ദ ർ ഘാ സിനും 
ബാധകമായിരിക്കും. 


നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതു 
മായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസിനൊ 
ടൊപ്പം പ്രാഥമിക കരാർ 50 രൂപ മുദ്രപത്രത്തിൽ നിശ്ചിത 
ഫോറത്തിൽ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടതുമാണ്. പൊതുമരാമത്ത് 
വകുപ്പിൽ ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ നിബന്ധന 
കളും ഈ ദർഘാസിനും ബാധകമാണ്. 


( ഒപ്പ്) 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ഫാം സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ജില്ലാ കൃഷിത്തോട്ടം, 
പെരിങ്ങമ്മല . 

ദർഘാസ് പരസ്യം 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
പന്തളം പി. ഒ., പത്തനംതിട്ട . എഞ്ചിനീയർ (കൃഷി). 


ലേലം/ദർഘാസ് പരസ്യം 


നമ്പർ എം . പി . 18 / 2009 . 


2009 നവംബർ 23. 


നമ്പർ എഇ (2 ) - 460 / 2009 . 

2009 നവംബർ 28. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി പന്തളം ഷുഗർ കെയിൻ 
സീഡ് ഫാമിൽ പ്രവർത്തിക്കുന്ന പത്തനംതിട്ട കൃഷി അസി. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന പ്രവർത്തി 
കൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവ 
മുള്ള ദർഘാസുകൾമുദ്രവച്ച കവറുകളിൽക്ഷണിച്ചുകൊള്ളുന്നു . 
ക വ റിന്റെ പുറത്ത് പവ്യ ത്തിയുടെ പേരെഴുതിയിരി 

ക്കേ ണ്ടതാണ്. ദർഘാസുകൾ 2009 ഡിസംബർ മാസം 
22 -ാം തീയതി പകൽ 1 മണിവരെ ഈ ആഫീസിൽ സ്വീകരി 
ക്കുന്നതും അന്നേദിവസം 2.30 മണിക്ക് ഹാജരുള്ള കരാറുകാ 
രുടെയൊ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന ഏജന്റുമാ 
രുടേയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ആണ് പ്രസ്തുത 
ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസം ആയി 
രു ന്നാൽ അടുത്ത പ്രവർത്തി ദിവസം മുകളിൽ പറഞ്ഞ 
വ്യവസ്ഥയിലും സമയത്തും തുറക്കുന്നതാണ്. 


കേരള ഗവർണ്ണർക്കു വേണ്ടി കൃഷി ഓഫീസർ, 
കൃ ഷി ഭ വൻ, മല്ല പ്പു ഴ ശ്ശേ രി ഉപ യോഗ്രപദ മ ല്ലാത്ത 
കെ . എൽ. 3ബി 9950 ട്രാക്ടറും ട്രെയിലറും ( 1 എണ്ണം) 
ഇപ്പോഴത്തെ നിലയിലും അവസ്ഥയിലും 2009 ഡിസംബർ 
23 -ാം തീയതി 3 മണിക്ക് മല്ലപ്പുഴ ശ്ശേരി കൃഷി ഭവനിൽ 
വച്ച് പര സ്യ മായി ലേലം/ ടെൻ ഡർ വ്യവ സ്ഥ യിൽ 
വിൽക്കുന്നതാണ്. 


( കമ 


ടെണ്ടർ നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
പേരും അടങ്കൽ തുകയും 

രൂപ് 


നമ്പർ 


1 എ ഇ ( 2 ) 460 | 2009 - രാഷ്ട്രീയ ക്യഷി 
വികാസ് പദ്ധതി പ്രകാരം അടൂർ ഫാമിലെ 
ഗേറ്റുകളുടെയും മതിലിന്റെയും നിർമ്മാണം - 
രൂപ 1,55,000 
2 എഇ ( 2)489 /2009 - പുല്ലാട് ഫാമിലെ എഫ് 

ബ്ലോക്കിലെ ബണ്ടി ന്റേയും സംരക്ഷ ണ 
ഭിത്തിയുടെയും നിർമ്മാണം - രൂപ 92, 000 2,300 


ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ നിരതദ്രവ്യം 
പണ മായി ലേല ദി വസം പകൽ 1 മണിക്ക് മുൻ പാ യി 
കൃഷിഭവൻ, മല്ലപ്പുഴശ്ശേരി, നെല്ലിക്കാല പി . ഒ., പത്തനംതിട്ട 
ഓഫീസിൽ നൽകേണ്ടതാണ്. ടെൻഡർ സമർപ്പിക്കുന്നവർ 
470 രൂപ നിര ത ദ വ്യം കൃഷി ഓഫീസർ, കൃഷിഭവൻ, 
മല്ല പ്പു ഴ ശ്ശേരി, നെല്ലിക്കാല , പത്തനം തിട്ട പേർക്ക് ഉള്ള 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്ത മുദ്രവച്ച കവറുകൾ ലേല 
ദി വസം പകൽ 1 മണിക്ക് മുൻപായി ടി ഓഫീസിൽ 
നൽകേണ്ടതാണ്. 

- ലേലത്തിനുള്ള ട്രാക്ടറും ട്രെയിലറും പ്രവർത്തി ദിവസ 
ങ്ങളിൽ ടി ഓഫീസിൽ എത്തിയാൽ പരി ശോ ധി ക്കു 
ന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. ലേല 
ത്തിനുശേഷം ടെൻഡറുകൾ തുറന്നു പരിശോധിക്കുന്നതും 
ലേലത്തിലോ ടെൻഡറിലോ വരുന്ന 47, 000 - ത്തിൽ കൂടിയ 
ഏറ്റവും വലിയ തുക ലേലം/ ടെൻഡർ സമർപ്പിച്ച ആളുടെ 
പേരിൽ താത്കാലികമായി ഉറപ്പിക്കുന്നതും ടിയാൻ അപ്പോൾ 
തന്നെ ടെൻഡർ/ ലേലത്തുകയുടെ പകുതി ടി ഓഫീസിൽ 
അടക്കേണ്ടതുമാണ്. ലേലം ഉറപ്പിക്കുന്നപക്ഷം മുഴുവൻ 
തുകയും ടി തുകയ്ക്കുള്ളവിൽപ്പന നികുതിയുമടച്ച് ട്രാക്ടറും 

ട്രെയിലറും സ്വന്തം ചെലവിൽ ഒരാഴ്ച സമയത്തിനുള്ളിൽ 
നീക്കം ചെയ്യേണ്ടതാണ്. 


3 ,875 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + 12.5 % VAT. 
ജോലിയുടെ കാലാവധി 3 മാസം. 
ദർഘാസ് പ്രമാണം പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് 
കട യ് ക്കാട്ടുള്ള കൃഷി അസിസ്റ്റന്റ് എക്സ് സി ക ട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയത്തിൽനിന്നും ദർഘാസ് ദിവസം 
പകൽ 12 . 30 മണിവരെ ലഭി ക്കു ന്ന താ ണ് . ദർഘാസ് 
പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്അപേക്ഷകൾ സമർപ്പിക്കേ 
ണ്ടതും നിശ്ചിത വില്പന നികുതിയടക്കം ഈ ആഫീസിൽ 
അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് പ്രതികയുടെ 
വില യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . 
ദർഘാസ് പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കു 
ന്നതും ആയത് കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതും ആണ്. 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) എന്ന 
പേരിൽ അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ് നിരതദ്ര 
വ്യ മായി ദർഘാസിനോടൊപ്പം സമർപ്പി ക്കേ ണ്ട തു മാ ണ്. 


ലേ ദിവസം ഏതെങ്കിലും കാര ണ വ ശാൽ അവ ധി 
യായാൽ അടുത്ത പ്രവൃത്തി ദിവസം ലേലം നടത്തുന്നതാണ്. 
ടെൻഡർ ഫാറത്തിന്റെ വില 300 രൂപയും + വാറ്റും ( 12.5 %) 
ആണ്. ടെൻ ഡർ ഫാറം ടി ഓഫീസിൽ ലഭ്യ മാ ണ് . 
ടെൻ ഡർ / ലേലം യാതൊരു കാര ണവും കാണിക്കാതെ 
മാറ്റി വയ്ക്കാനോ നിർത്തിവയ്ക്കാനോ ഉള്ള അധികാരം 
മല്ലപ്പുഴശ്ശേരി കൃഷിഓഫീസർക്ക് ഉണ്ടായിരിക്കും സാധാരണ 
ടെൻഡർ ലേലത്തിനുള്ള എല്ലാ സർക്കാർ നിബന്ധനകളും 
ഈ ടെൻഡർ / ലേലത്തിനും ബാധകമായിരിക്കും കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ടി ഓഫീസിൽ നിന്നും 
ലഭ്യമാണ്. 


കൃഷി ഭവൻ, 
മല്ലപ്പുഴശ്ശേരി, 


- ( ഒപ്പ്) 
കൃഷി ഓഫീസർ. 


